, a 
GOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N ) /634/ 2018-20 


മ 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ജൂലൈ 28 

28th July 2020 
1195 കർക്കടകം 13 
13th Karkadakam 1195 

1942 ശാവണം 6 
6th Sravana 1942 


30 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Labour Department 


NOTICE 


No. P -15232019 . 


16th June 2020 . 


Whereas Divisional Manager , National Insurance 
Co. Ltd has deposited with this court a sum of * 9,58,934 
(Rupees Nine Lakh Fifty Eight Thousand Nine Hundred and 
Thirty Four only ) as compensation to be distributed to the 
dependents of the deceased Sri . Santhoshkumar who met with 
a fatal accident while employed as a cleaner of a lorry 
bearing Regn . No. KL - 02 D 2822 and where as it is 
reported that ( 1 ) Smt . Asha , d/o Rajendran Pillai , Tharamel 
Vadakkathil, Kannimel, Kavanad P. O. , Kollam (Wife ), now 
residing at Puthen Madathil , Plesent Nagar - 14 , 
Thevally P. O. , Kollam ( 2 ) Smt . Vijayakumari Amma, w / o 
Sasidharan Pillai , Tharamel Vadakkathil , Kannimel , 
Kavanad P. O. , Kollam (Mother) ( 3 ) Sri . Sasidharan Pillai , 
Tharamel Vadakkathil, Kannimel , Kavanad P. O. , Kollam 
( Father ) are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should within 15 
days of the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove the 
same. If no such claims are received within the prescribed time 
the entire amount of Compensation will be disbursed to the 
persons mentioned above . Claims preferred thereafter will not 
be considered . 


KL - 02 D 2822 നമ്പർ ലോറി യിൽ ക്ലീനർ ആയി 
ജോലി നോക്കിവ ര ത പ ക ട മുണ്ടായി മ ര ണ മ ട ഞ്ഞ 
ശ്രീ . സന്തോഷ്കുമാറിന്റെ ആശിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ തുക നൽകുന്നതിനായി ? 9,58,934 ( ഒൻപത് 
ലക്ഷത്തി അ ൻപത്തി എണ്ണാ യി രത്തി തൊള്ളാ യി രത്തി 
മുപ്പ ത്തി നാല് രൂപ മാത്രം ) ഈ ഓ ഫീ സിൽ കെട്ടി 
വെച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ എംപ്ലോയീസ് 
കോമ്പൻസേഷൻ ആക്ട് സെക്ഷൻ 2 ( 1 ) ( ഡി ) പ്രകാരം , 
ടിയാന്റെ ആശി ത രായി ( 1 ) ശീമതി ആശ , തറ മേൽ 
വടക്കതിൽ , കന്നിമേൽ, കാവനാട് പി . ഒ . , കൊല്ലം ( ഭാര്യ ) 
ഇപ്പോൾ താമസിക്കുന്നത് പുത്തൻ മഠത്തിൽ , പ്ലസന്റ് നഗർ -14 , 
തേവള്ളി പി . ഒ . , കൊല്ലം , ( 2 ) ശ്രീമതി വിജയകുമാരി അമ്മ , 
തറമേൽ വടക്കതിൽ , കന്നിമേൽ , കാവനാട് പി . ഒ . , കൊല്ലം 
(മാതാവ്), ( 3 ) ശ്രീ . ശശിധരൻപിള്ള , തറമേൽ വടക്കതിൽ , 
കന്നി മേൽ , കാവ നാട് പി . 

കൊല്ലം ( പിതാ വ് സ 
എന്നിവർ മാത്രമേ ഉള്ളുവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ 
ആശിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേണ്ടതും 

അ വധി കഴി ഞ്ഞു ള്ള 

ഹർ ജി ക ൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Employees 
Compensation ,, 
Commissioner, 
Kollam . 


( Sd . ) 
Employees Compensation 

Commissioner. 


Gaz . No. 30/ 2020/ DTP ( Labour ) . 


263 


28th JULY 2020] 


LABOUR DEPARTMENT 


68 


NOTICE 


No. ECC - 118 / 2018 . 


11th June 2020. 


Whereas the United India Insurnce Company Limited 
has deposited with this Court an amount of * 11,86,172 
( Eleven Lakh Eighty six Thousand One Hundred and 
Seventy two only ) towards compensation payable to the 
dependents of the deceased Raghunathan who met with 
fatal accident in the course of work while he was riding a 
Motor Cycle of the Opposite Party on 24-12-2015 . The 
Assistant Labour Officer, Sulthan Bathery has reported 
that ( 1 ) Sri Gopalan ( Father ), ( 2 ) Smt . Komala ( Mother ), 
( 3 ) Smt. Rahana ( Sister ) , Koloor House , Muthanga P. O. , 
Noolpuzha , Sulthan Bathery , Wayanad are his only 
dependents as defined under Section 2 ( 1 ) ( d ) of the 
Employees Compensation Act , 1923 any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government Gazette 
prefer their claims in writing before me and from the same. 
If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
persons mentioned above and claim preferred thereafter 
will not to be considered . 


24-12-2015 -ാം തീയതി ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട 
രഘുനാഥൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 11,86,172 ( പതിനൊന്ന് 
ലക്ഷത്തി എൺപത്തി ആറായിരത്തി നൂറ്റി എഴുപത്തിരണ്ട് 
രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി 
നഷ് ട പ രി ഹാ ര 

ആ ക്ടില 

2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസ രിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 
( 1 ) ശ്രീ . ഗോപാലൻ ( പി താ വ് ), ( 2 ) ശ്രീമതി കോമള 
( മാ താ വ് ), ( 3 ) ശീമതി രഹന ( സഹോദ രി ) എന്നി വർ 
മാത്രമേ ഉള്ളൂ വെന്ന് സുൽത്താൻ ബത്തേരി അസി സ്റ്റന്റ് 
ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശിത രാ ണെന്ന് അ വ കാ ശ പ്പെടുന്ന മറ്റ് ആരെ ങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
മു ഴ വ നും മേൽപ്പ റ ഞ്ഞ വ്യക്തികൾക്ക് 

വിത ര ണം 
ചെയ്യു ന്ന താ ണ് . 

അതി നു ശേഷം സമർപ്പിക്കു ന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ് ) 

പ്രിസൈഡിംഗ് 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ & ഓഫീസർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ ഇൻഡസ്ട്രിയൽ 
കമ്മീഷണറുടെ കാര്യാലയം, ട്രൈബ്യൂണൽ & എംപ്ലോയീസ് 
കോഴിക്കോട്. 

കോമ്പൻസേഷൻ കമ്മീഷണർ. 


264 


